കേരള പബ്ബിക്‌ സര്‍വ്വീസ്‌ കമ്മീഷന്‍ 


നമ്പര്‍: പി.ആര്‍. (1)20/2022/23 തിരുവനന്തപുരം 
11.07.2022 


്രസിദ്ധീകരണത്തിന്‌ 


2022 ജൂലൈ 11 ന്‌ ചേര്‍ന്ന കമ്മിഷന്‍ യോഗതീരുമാനം 


ഒഴിവുകള്‍ ഇ.വേക്കന്‍സി മുഖേന മാത്രം 


2022 ആഗസ്ത്‌ 1 മുതല്‍ ഇ.വേക്കന്‍സി മുഖേന സമര്‍പ്പിക്കുന്ന ഒഴിവുകള്‍ മാത്രമേ 
സ്വീകരിക്കുകയുളടൂ. തപാല്‍ /ഇ.മെയില്‍ മുഖേന ലഭിക്കുന്ന ഒഴിവുകള്‍ 
പരിഗണിക്കുന്നതല്ല. 


അഭിമുഖം നടത്തും 


മെഡിക്കല്‍ വിദ്യാഭ്യാസ വകുപ്പില്‍ സി.എസ്‌.ആര്‍. ടെക്നീഷ്യന്‍ ഗ്രേഡ്‌ 2 
(കാറ്റഗറി നമ്പര്‍ 401/2021) 


ചുരുക്കപട്ടിക പ്രസിദ്ധീകരിക്കും 


കോളേജ്‌ വിദ്യാഭ്യാസ വകുപ്പില്‍ അസിസ്റ്റ പ്രൊഫസര്‍ (പൊളിറ്റിക്കല്‍ സയന്‍സ്‌) 
(കാറ്റഗറി നമ്പര്‍ 297/2019). 

കോളേജ്‌ വിദ്യാഭ്യാസ വകുപ്പില്‍ (ട്രെയിനിങ്‌ കോളേജുകള്‍) അസിസ്റ്റന്റ്‌ പ്രൊഫസര്‍ 
(മാത്തമാറ്റിക്സ്‌)- തസ്തികമാറ്റം മുഖേന (കാറ്റഗറി നമ്പര്‍ 22/2020). 

ഗവണ്‍മെന്റ്‌ അനലിറ്റിക്കല്‍ ലബോറട്ടറിയില്‍ മൈക്രോബയോളജിസ്റ്റ്‌ (കാറ്റഗറി നമ്പര്‍ 
55/2019). 

മെഡിക്കല്‍ വിദ്യാഭ്യാസ വകുപ്പില്‍ ആര്‍ട്ടിസ്റ്റ്‌ ഫോട്ടോഗ്രാഫര്‍ (കാറ്റഗറി നമ്പര്‍ 88/2019). 
ലെജിസ്സേച്ചര്‍ സെ(ട്ടേറിയേറ്റില്‍ റിപ്പോര്‍ട്ടര്‍ ഗ്രേഡ്‌ 2 (മലയാളം) - ഒന്നാം എന്‍.സി.എ. 
മുസ്ലീം (കാറ്റഗറി നമ്പര്‍ 438/2019). 

കണ്ണൂര്‍, കാസര്‍ഗോഡ്‌ ജില്ലകളില്‍ വിദ്യാഭ്യാസ വകുപ്പില്‍ ഹൈസ്കൂള്‍ അസിസ്റ്റ 
(സോഷ്യല്‍ സയന്‍സ്‌) മലയാളം മാധ്യമം - ഒന്നാം എന്‍.സി.എ. ഹിന്ദു നാടാര്‍, 
പട്ടികവര്‍ഗ്ഗം (കാറ്റഗറി നമ്പര്‍ 448/2019, 449/2019). 

പോലീസ്‌ വകുപ്പില്‍ പോലീസ്‌ കോണ്‍സ്റ്റബിള്‍ (എ.പി.ബി)(കാറ്റഗറി നമ്പര്‍ 530/2019). 
ട്രാവന്‍കൂര്‍ ടൈറ്റാനിയം പ്രോഡക്ട്‌സ്‌ ലിമിറ്റഡില്‍ അസിസ്റ്റന്റ്‌ കെമിസ്റ്റ്‌ (കാറ്റഗറി നമ്പര്‍ 
80/2021). 

കേരള സെറാമിക്‌സ്‌ ലിമിറ്റഡില്‍ വര്‍ക്ക്‌ അസിസ്റ്റന്റ്‌ (കാറ്റഗറി നമ്പര്‍ 407/2019). 

പോലീസ്‌ വകുപ്പില്‍ അസിസ്റ്റന്റ്‌ സബ്‌ ഇന്‍സ്പെക്ടര്‍ (പട്ടികവര്‍ഗ്ഗം) (കാറ്റഗറി നമ്പര്‍ 
499/2020). 


. ലാന്റ്‌ റവന്യൂ വകുപ്പില്‍ തഹസില്‍ദാര്‍/സീനിയര്‍ സൂഗ്രണ്ട്‌ (പട്ടികജാതി /പട്ടികവര്‍ഗ്ഗം, 


പട്ടികവര്‍ഗ്ഗം) (കാറ്റഗറി നമ്പര്‍ 566/2021). 


. ട്രാവന്‍കൂര്‍ കൊച്ചിന്‍ കെമിക്കല്‍സ്‌ ലിമിറ്റഡില്‍ ടൈപ്പിസ്റ്റ്‌ ക്ലര്‍ക്ക്‌ (ഡി.എ. - 


ഓര്‍ത്തോമോഡറേറ്റ്‌) (കാറ്റഗറി നമ്പര്‍ 66/2020). 


സാധൃതാപട്ടിക പ്രസിദ്ധീകരിക്കും 


മെഡിക്കല്‍ വിദ്യാഭ്യാസ വകുപ്പില്‍ മോര്‍ച്ചറി ടെക്നീഷ്യന്‍ ഗ്രേഡ്‌ 2 (കാറ്റഗറി നമ്പര്‍ 20/2020). 
വിവിധ ജില്ലകളില്‍ വിവിധ വകുപ്പുകളില്‍ ക്ലര്‍ക്ക്‌ ടൈപ്പിസ്റ്റ്‌ / ടൈപ്പിസ്റ്റ്‌ ക്ലര്‍ക്ക്‌ - നേരിട്ടും 
തസ്തികമാറ്റം മുഖേനയും (കാറ്റഗറി നമ്പര്‍ 103/2019, 104/2019). 

ഓവര്‍സീസ്‌ ഡെവലപ്മെന്റ്‌ ആന്‍ഡ്‌ എംപ്ലോയ്മെന്റ്‌ പ്രൊമോഷന്‍ കണ്‍സള്‍ട്ടന്റ്സ്‌ 
ലിമിറ്റഡില്‍ അസിസ്റ്റന്റ്‌ ഗ്രേഡ്‌ 2 (കാറ്റഗറി നമ്പര്‍ 599/2021). 


ഓണ്‍ലൈന്‍ ഒ.എം.ആര്‍. പരീക്ഷ നടത്തും 


സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിനു കീഴിലെ എഞ്ചിനീയറിങ്‌ കോളേജുകളില്‍ 
ഇന്‍സ്ട്രക്ടര്‍ ഗ്രേഡ്‌ 1 (കെമിക്കല്‍ എഞ്ചിനീയറിങ്‌) (കാറ്റഗറി നമ്പര്‍ 1792/2020). 


വിജ്ഞാപനം പ്രസിദ്ധികരിക്കും 


ജനറല്‍ - സംസ്ഥാനതലം: - 


ചീഫ്‌ (ഇന്‍ഡസ്ട്രി ആന്‍ഡ്‌ ഇന്‍ഫ്രാസ്ട്രക്ചര്‍ ഡിവിഷന്‍), ലക്ചറര്‍ ഇന്‍ 
ഓട്ടോമൊബൈല്‍ എഞ്ചിനീയറിങ്‌, ലക്ചറര്‍ ഇന്‍ സിവില്‍ എഞ്ചിനീയറിങ്‌, 
അസിസ്റ്റന്റ്‌ എഞ്ചിനീയര്‍ (ഇലക്ട്രിക്കല്‍) (പൊതുമരാമത്ത്‌ വകുപ്പിലെ 
ഒന്നാം/രണ്ടാം ഗ്രേഡ്‌ ഓവര്‍സീയര്‍/(ഡരാഫ്ട്സ്മാന്‍ (ഇലക്ട്രിക്കല്‍), ക്ലര്‍ക്ക്‌ 
എന്നിവരില്‍ നിന്നും നേരിട്ടുള്ള നിയമനം), കെമിക്കല്‍ 
ഇന്‍സ്പെക്ടര്‍ /ടെക്നിക്കല്‍ അസിസ്റ്റന്റ്‌ (കെമിക്കല്‍), സീനിയര്‍ ഡ്രില്ലര്‍, 
സ്റ്റാറ്റിസ്റ്റീഷ്യന്‍, ജൂനിയര്‍ മാനേജര്‍ (അക്കണ്ട്‌സ്‌)-തസ്തികമാറ്റം മുഖേന, 
റിപ്പോര്‍ട്ടര്‍ ഗ്രേഡ്‌ 2 (ഇംഗ്ലീഷ്‌), കെയര്‍ ടേക്കര്‍ (മെയില്‍), ഇ.സി.ജി. ടെക്നീഷ്യന്‍, 
ബ്ലൂരപിന്റര്‍, ആംബുലന്‍സ്‌ അസിസ്റ്റന്റ്‌, കോണ്‍ഫിഡന്‍ഷ്യല്‍ അസിസ്റ്റന്റ്‌ ഗ്രേഡ്‌ 2, 
ഫിനാന്‍സ്‌ മാനേജര്‍ - പാര്‍ട്ട്‌ 1 (ജനറല്‍ കാറ്റഗറി). 


ജനറല്‍ - ജില്ലാതലം: - 


ഫുള്‍ടൈം ജൂനിയര്‍ ലാംഗ്വേജ്‌ ടീച്ചര്‍ (അറബിക്‌) - എല്‍.പി.എസ്‌. - 
തസ്തികമാറ്റം മുഖേന, ഫുള്‍ടൈം ജൂനിയര്‍ ടീച്ചര്‍ - സംസ്കൃതം - 


തസ്തികമാറ്റം മുഖേന, ആയുര്‍വേദ തെറാപ്പിസ്റ്റ്‌, ഡ്രൈവര്‍, സ്‌കില്‍ഡ്‌ അസിസ്റ്റന്റ്‌ 
ഗ്രേഡ്‌ 2, ട്രീറ്റ്‌മെന്റ്‌ ഓര്‍ഗനൈസര്‍ ഗ്രേഡ്‌ 2, വര്‍ക്‌ സൂപ്രണ്ട്‌, പാര്‍ട്ട്‌ ടൈം 
ഹൈസ്കൂള്‍ ടിച്ചര്‍ (ഹിന്ദി), ഇലക്രടീഷ്യന്‍. 


സ്പെഷ്യല്‍ റിക്രൂട്ടമെന്റ - സംസ്ഥാനതലം: - 
സ്റ്റോര്‍ അറ്റന്‍ഡര്‍ (പട്ടികജാതി, പട്ടികവര്‍ഗ്ഗ). 


സ്പെഷ്യല്‍ റിക്രൂട്ടമെന്റ - ജില്ലാതലം: - 


സ്റ്റാഫ്‌ നഴ്‌സ്‌ ഗ്രേഡ്‌ 2 (പട്ടികവര്‍ഗ്ഗ). 


എന്‍.സി.എ. റിശ്രൂട്ടമെ്റ - സംസ്ഥാനതലം: - 


ഹയര്‍ സെക്കന്‍ഡറി സ്‌കൂള്‍ ടീച്ചര്‍ (ജൂനിയര്‍) ഉറുദു (പട്ടികജാതി), എ.സി. പ്ലാന്റ്‌ 
ഓപ്പറേറ്റര്‍ (എല്‍.സി. /എ.ഐ.), സെക്യൂരിറ്റി ഗാര്‍ഡ്‌ (വിശ്വകര്‍മ്മ). 


എന്‍.സി.എ. റിക്രൂട്ടമെന്‍ - ജില്ലാതലം: - 


ഹൈസ്കൂള്‍ ടീച്ചര്‍ (മാത്തമാറ്റിക്സ്‌) മലയാളം മാധ്യമം (പട്ടികവര്‍ഗ്ഗം, 
എല്‍.സി. /എ.ഐ.., പട്ടികജാതി), ഡ്രോയിങ്‌ ടീച്ചര്‍ (ഹൈസ്കൂള്‍) 
(എല്‍.സി. /എ.ഐ., എസ്‌.ഐ.യു.സി. നാടാര്‍), യു.പി. സ്കൂള്‍ ടീച്ചര്‍ (കന്നട 
മീഡിയം) (എല്‍.സി. /എ.ഐ., എസ്‌.ഐ.യു.സി. നാടാര്‍, എസ്‌.സി.സി.സി.., 
ഹിന്ദുനാടാര്‍), ഫാര്‍മസിസ്റ്റ്‌ ഗ്രേഡ്‌ 2 (ആയുര്‍വേദം) (എസ്‌.സി.സി.സി.), 
പാര്‍ട്ട്‌ടൈം ഹൈസ്കൂള്‍ ടിച്ചര്‍ (ഉറുദു) (പട്ടികജാതി), പാര്‍ട്ട്‌ ടൈം ജൂനിയര്‍ 
ലാംഗ്വേജ്‌ ടീച്ചര്‍ (അറബിക്‌) എല്‍.പി.എസ്‌. (ധീവര, പട്ടികജാതി, പട്ടികവര്‍ഗ്ഗം), 
പാര്‍ട്ട്‌ ടൈം ജൂനിയര്‍ ലാംഗ്വേജ്‌ ടീച്ചര്‍ (അറബിക്‌) എല്‍.പി.എസ്‌. (ധീവര, 
ഈഴവ/തിയ്യ/ബില്ലവ, ഹിന്ദുനാടാര്‍, ഒ.ബി.സി.., എസ്‌.സി.സി.സി., വിശ്വകര്‍മ്മ, 
പട്ടികജാതി, പട്ടികവര്‍ഗ്ഗം), ആയ (ഈഴവ/തിയ്യ/ബില്ലവു, ബീറ്റ്‌ ഫോറസ്റ്റ്‌ 
ഓഫീസര്‍ (മുസ്ലീം, ഒ.ബി.സി., വിശ്വകര്‍മ്മ). 


കൂടുതല്‍ വിവരങ്ങള്‍ ആഗസ്ത്‌ 1 ലക്കം പി.എസ്‌.സി. ബുള്ളറ്റിനില്‍ ലഭിക്കും. 


സെക്രടുറി 
കേരള പബ്ലിക്‌ സര്‍വ്വീസ്‌ കമ്മിഷന്‍ 


